Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KLITV ( N )/634/2012 -14 


- 


T 


GOVERN 


രളത 
കയ 


19 


രള സർക് 
WMENT OF 


ർക്കാർ 


S KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II 


) 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 15 


| 9th April 2013 
2013 ഏപ്രിൽ 9 
19th Chaithra 1935 
1935 ചൈതം 19 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ സി7 - 12758 / 2012. 


2013 മാർച്ച് 5 . 


- പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ 
വില്ലേജിൽ ബ്ലോക്ക് 18 - ൽ റീസർവെ 258 - ൽപെട്ട സ്ഥലത്ത് 
മം ത്തുംഭാഗം വട ക്കേ ക്കര മുറിയിൽ പുതു പറ മ്പി ലായ 
പാലക്കുന്നേൽ വീട്ടിൽ ഭവാനിയമ്മയുടെ വീടിനു ഭീഷണിയായി 
നിൽക്കുന്ന ഒരു മൂട് പ്ലാവും ഒരു മൂട് തേക്കും 17 - 4 - 2013 
തീയതി 3 മണിക്ക് കല്ലു പാറ വില്ലേജ് ഓഫീസിൽവച്ച് 
മല്ലപ്പള്ളി തഹശീൽദാർ ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
രൂപയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാ ലി ക മാ യി ഉറ പ്പി ക്കു ന്ന തും , ലേ തു ക യും , 
മൂല്യ വർദ്ധിത തുകയും ( VAT ), ഒരു ശതമാനം സെസ്സും, 
ഇവയെല്ലാംകൂടി കൂട്ടിയ തുകയുടെ 5 % FDT- യും അടക്കമുള്ള 
തുക അപ്പോൾ തന്നെ അ ട യ് ക്കേ ണ്ട താ ണ് . ലേലം 
സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടി സ്വന്തം ചിലവിൽ 
ആർക്കും നാശനഷ്ട മു ണ്ടാക്കാത്ത രീതിയിൽ കക്ഷി ടി 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ 
ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


തടി വിവരം 


ഇനം 


കമ 
നമ്പർ 


GBH 
(Cm ) 


തടി 
( M3 ) 


വിറക് 
( MT ) 


പ്ലാവ് 


135 


135 


0.800 


0.309 


0 .800 


0 .309 


തേക്ക് 


- 90 


90 


0 .287 


0 .059 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


